Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


സം 


VMENTO 


KERALA 


नवव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


19th January 2010 
2010 ജനുവരി 19 
29th Pousha1931 
1931 പൌഷം 29 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


(2 ) 


3 


നമ്പർ ജി. ഡബ്ലിയു / ഡി . ഒ. റ്റി./ 686 /2006. 


2010 ജനുവരി 4. 


ജി.ഡബ്ലിയു ./ ഡി.ഒ. റ്റി./ 1161/ 09 - തോന്നയ്ക്കൽ 
ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി മിനിജലവിതരണ 
പദ്ധതി - തോന്നയ്ക്കൽ പഞ്ചായത്ത് - 
രൂപ 1,31,115 

2 . 5 % 
ജി . ഡബ്ലി യു / ഡി . ഒ . റ്റി . | 256 / 09 - 
പോസ്റ്റ്മെടിക് ഹോസ്റ്റൽ വെള്ളയമ്പലം 
തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപ 57,000 2.5 % 


- ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 
800 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 3- നും 
4- നും രൂപ 400 + വാറ്റ്. 


- തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ 
പട്ടിക ജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള 
പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പരിചയ സമ്പന്നരായ കരാറു 
കാരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകം ടെണ്ടറുകൾ 
സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയിൽ നിരതദ്രവ്യം 
നമ്പർ ഏർപ്പെടുന്ന സ്ഥലവും ജോലിയുടെ രൂപ 

സ്വഭാവവും അടങ്കൽ തുകയും 
- (1) 

ജി . ഡബ്ലി യു / ഡി . ഒ. റ്റി ./ 686 / 06 ( എ ) - 
ചേരൂർ മിനി ജലവിതരണപദ്ധതി - 
തോന്നയ്ക്കൽപഞ്ചായത്ത് രൂപ 3, 95,000 2.5 % 
ജി . ഡബ്ലിയു . ഡി . ഒ. റ്റി ./ 686 / 06 ( ബി ) - 
കട്ടിയാട് മിനി ജലവിതരണപദ്ധതി - 
തോന്നയ്ക്കൽ പഞ്ചായത്ത് രൂപ 5,82,000 2.5 % 


- ദർ ഘാസ് ലഭിക്കുന്ന സ്ഥലം- ജില്ലാ ഓഫീ സ്, 
ഭൂജലവകുപ്പ്, തിരുവനന്തപുരം-3. 


-- (2) 


ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും - 
22 - 1- 2010 മുതൽ 27 - 1- 2010 1 മണി വരെ. 


2 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 27 - 1- 2010 , 2.30 മണി. 

ദർഘാസ് തുറ ന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും 27 - 1- 2010, 3 മണി. 


Gaz . No 3 /2010/DTP (GWD ) . 


KERALA GAZETTE 


[ PART III 


(2 ) 


അന്നേ ദിവസം അ വ ധി യാ ണ ങ്കിൽ തൊട്ട്കുത്ത 
പ്രവൃത്തിദിവസം ടെണ്ടറുകൾ സന്നിഹിതരാകുന്ന കോൺട്രാ 
ക്ടർമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമാ 
യിരിക്കും. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതി 
നുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 


2.5 % 


( 2 ) 


ജി.ഡബ്ലിയു . ഡി. ഒ. റ്റി./757 / 07 ( ബി ) - കട്ടറമല 
മിനി ജലവിതരണ പദ്ധതി -കുന്നത്തുകാൽ 
പഞ്ചായത്ത് - രൂപ 2,32,000 
ജി.ഡബ്ലിയു . ഡി.ഒ. റ്റി./618 / 09 ( എ ) ഊളൻകുന്ന് 
മിനി ജലവിതരണ പദ്ധതി - കിളിമാനൂർ 
പഞ്ചായത്ത് - രൂപ 2 ,30,000 
ജി.ഡബ്ലിയു . ഡി. ഒ. റ്റി./902 / 09( സി ) ഗവൺമെന്റ് 
എച്ച്. എസ്.എസ്., തോന്നയ്ക്കൽകൃത്രിമ 
ഭൂജല സംരക്ഷണ പദ്ധതി - തോന്നയ്ക്കൽ 
പഞ്ചായത്ത് - രൂപ 32,500 


2.5 % 


2.5 % 


നമ്പർ ജി. ഡബ്ലിയു / ഡി. ഒ . റ്റി./ 641/ 2009. 2010 ജനുവരി 6. 

തിരു വ ന ന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ 
രാജീവ്ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിനിജല 
വിതരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുവേണ്ടി പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം 
പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളുടെ 
വിശദാംശങ്ങൾ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
രൂപ 400 + വാറ്റ്, കമനമ്പർ 2 - നും 4 - നും രൂപ 550 + വാറ്റ്, 
ക്രമനമ്പർ 5 - നും 6- നും രൂപ 500 + വാറ്റ്, ക്രമനമ്പർ 7 - ന് രൂപ 
200 + വാറ്റ്, 


കമ 
നമ്പർ 


- ദർ ഘാസ് ലഭിക്കുന്ന സ്ഥലം - ജില്ലാ ഓഫീസ്, 
ഭൂജലവകുപ്പ്, തിരുവനന്തപുരം. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയിൽ നിരതദ്രവ്യം 
ഏർപ്പെടുന്ന സ്ഥലവും ജോലിയുടെ 
സ്വഭാവവും അടങ്കൽ തുകയും 
- ( 2 ) 

( 3 ) 


ദർ ഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും 
സമയവും -- 28 - 1- 2010 മുതൽ 3 - 2 - 2010, 1 മണി വരെ. 


- ( 1) 


ജി . ഡ ബ്ലി യു / ഡി . ഒ. റ്റി . / 641 / 09 - 
ഗവൺമെന്റ് ഗേൾസ് എച്ച്. എസ്. എസ്, 
മലയിൻകീഴ് - മിനി ജലവിതരണപദ്ധതി - 
മലയിൻകീഴ് പഞ്ചായത്ത് രൂപ 1, 58,000 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 3 - 2- 2010 , 2.30 മണി. 

ദർഘാസ് തുറ ന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും - 3- 2 - 2010, 3 മണി. 


2 .5 % 


ജി. ഡബ്ലിയു . ഡി. ഒ. റ്റി./78/ 07 - പൂവാർ 
തെറ്റിക്കാട് ബണ്ട് കോളനി - മിനി ജല 
വിതരണ പദ്ധതി-പൂവാർ പഞ്ചായത്ത് - 
രൂപ് 2, 75, 000 


2 . 5 % 


- അന്നേ ദിവസം അ വ ധി യാ ണ ങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ടെണ്ടറുകൾ സന്നിഹിതരാകുന്ന കോൺട്രാ 
കർമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
സർക്കാരിന്റെ എല്ലാ നിയ മ ങ്ങളും ഈ ടെണ്ട റിനും 
ബാധകമായിരിക്കും. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ 
റദ്ദാ ക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ഓഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 


- ജി . ഡബ്ലിയു . ഡി . ഒ. റ്റി.1457 / 07 - കൊച്ചു 
വയൽമുക്ക് മിനി ജലവിതരണ പദ്ധതി - 
പെരുങ്കടവിള പഞ്ചായത്ത് - രൂപ 1,85,000 


- 2 . 5 % 


4 


ജി . ഡ ബ്ലി യു / ഡി . ഒ . റ്റി . / 757 / 07 ( എ ) - 
നരീക്കോട് ലക്ഷംവീട് കോളനി 
കുന്നത്തുകാൽ പഞ്ചായത്ത് -രൂപ 2, 70,000 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ജലവിജ്ഞാന ഭവൻ, കവടിയാർ, ജില്ലാ ഓഫീസർ 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ക്കാന് വൻ കവടിയാർ . ജില്ലാ ടീസർ 


2.5 % 


